Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg . No. 03 ). MMIG 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


doo 


Og mo 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


RUVANANTHAPUR 


SDAY 


No . 


10th September 2013 
2013 onajgomið 10 
19th Bhadra 1935 
1935 solo 19 


Weijo 2 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


KERALA STATE WAKF BOARD 


NOTIFICATION 


No. C1- 1833/ 1984 . 


Dated , Ernakulam , 18th July 

2013 . 


In exercise of the powers conferred under Section 27 
of the Wakf Act 1995 (Central Act 43 of 1995 ), the Kerala 
State Wakf Board hereby delegates to the Officer in 
Charge , Divisional Offices of Kerala State Wakf Board at 
Kannur, Kozhikkode, Malappuram , Kottayam , 
Thiruvananthapuram and Senior Superintendent, Kerala 
State Wakf Board Head Office, Ernakulam , the powers and 
duties under Section 41 of the Wakf Act, to direct the 
mutawallies to apply for registration of wakfs or to supply 
informations regarding the wakfs and to cause suo moto 
registration except the powers to amend the 
Register of wakfs . 


Explanatory Note 
( This does not form a part of the notification , but is 
intended to indicate its general purport.) 

The Kerala State Wakf Board is of the opinion that it 
is necessary in the interest of expediency and better 
management of the wakf institutions under the Divisional 
Offices and Head Office , Ernakulam to delegate the above 
powers . Therefore , the Board in its meeting held on 
1 - 7 - 2013 decided to delegate the above powers to the 
Divisional Officers and Junior Superintendent of the Head 
Office at Ernakulam . 

( This notification is intended to achieve the above 
object.) 


Ernakulam . 


(Sd.) 
Chief Executive Officer. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വസ്തു വിൽപ്പന വിജ്ഞാപനം 


- ആയതിനാൽ വഖഫിന്റെ ഈ വിൽപ്പന സംബന്ധിച്ച് 
ആർക്കെ ങ്കിലും എന്തെ ങ്കിലും ആ ക്ഷേ പങ്ങ ളോ 
അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം സീനിയർ സൂപ്രണ്ട്, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഡിവിഷണൽ ഓഫീസ്, 
കെ .എസ്. ഇ . ബി . കോംപ്ലക്സ്, കോഴിക്കോട് റോഡ്, മഞ്ചേരി, 


നമ്പർ എ1- 4411/ സി .ആർ. 


2013 ജൂൺ 27 . 


മലപ്പുറം ജില്ല - 676 121 എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കുശേഷം ലഭിക്കുന്ന 
ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ യാതൊരു കാരണവശാലും 
പരിഗണിക്കു ന്നതല്ല എന്ന വിവരം ഇതിനാൽ അറിയിച്ചു 
കൊള്ളുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 4411 / ആർ. എ . 
നമ്പരായി രജിസ്റ്റർ ചെയ്ത മലപ്പുറം ജില്ല , ഏറനാട് താലൂക്ക്, 
വള്ളുവമ്പം അംശം ദേശം ഹിദാ യ ത്തുൽ മുസ്ലിമീൻ 
സംഘത്തിന്നവകാശപ്പെട്ട 1022 / 76 -ാം നമ്പർ ആധാരപ്രകാരമുള്ള 
റീ . സർവ്വ 72 / 1 ( ബ്ലോക്ക്- 55 , റീ . സ . 101 / 2 ) - ൽപ്പെട്ട 0. 08 
ഹെക്ടർ സ്ഥലം യാതൊരു വരുമാനവുമില്ലാതെ തരിശായി 
കിടക്കുന്നതിനാൽ വിൽപ്പന നടത്തുന്നതിനുള്ള ബോർഡ് 
അനുമതിക്കായി വഖഫ് പ്രസിഡണ്ട്അപേക്ഷിച്ചിട്ടുണ്ട്. 

ആയ തി നാൽ മേൽ പ കാ രമുള്ള വസ്തു വിൽപ്പന 
സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ 
അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം സീനിയർ സൂപ്രണ്ട്, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഡിവിഷണൽ ഓഫീസ്, 
-- കെ .എസ്. ഇ . ബി . കോംപ്ലക്സ്, കോഴിക്കോട് റോഡ്, 
മഞ്ചേരി എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാ 
ണ്. നിശ്ചിത സമയ പരിധിക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപ 
ങ്ങ 
അഭിപ്രായങ്ങളോ യാതൊരു കാരണവശാലും സ്വീകരിക്കു 
ന്നതല്ലെന്ന വിവരവും അറിയിച്ചുകൊള്ളുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
ഡിവിഷണൽ ഓഫീസ്, 

കെ .എസ്. ഇ . ബി . കോംപ്ലക്സ് , 
മഞ്ചേരി, മലപ്പുറം- 676 121. 


( ഒപ്പ്) 
സീനിയർ സൂപ്രണ്ട്. 


വസ്തു വിൽപ്പന വിജ്ഞാപനം 


- 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
ഡിവിഷണൽ ഓഫീസ്, 
മഞ്ചേരി, 
മലപ്പുറം. 


( ഒപ്പ്) 
സീനിയർ സൂപ്രണ്ട്. 


- നമ്പർ എ3- 958/ സി .ആർ. 

| 2013 ജൂ ലൈ 26. 
- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 958 | ആർ എ 
നമ്പ രാ യി രജി സ്റ്റർ ചെയ്തിട്ടുള്ള കോഴി ക്കോട് ജില്ല , 
കോഴിക്കോട് താലൂക്ക്, പെരുമണ്ണ വില്ലേജ്, കരുമ്പനക്കൽ 
എടക്കാട്കുഞ്ഞായി റിലീജ്യസ് വഖഫിന് അവകാശപ്പെട്ട 
ചേവായൂർ എസ്. ആർ. ഒ . - യിലെ 18-07 / 1940 -ാം നമ്പർ 
ആധാരപ്രകാരമുള്ള വെള്ളായിക്കോട് അംശം ദേശം സർവ്വേ 
നമ്പർ 16 / 2 , റി . സ . 85 / 2 - ൽപ്പെട്ട 12 . 369 സെന്റ് + 12 . 497 
സെന്റ് ( മൊത്തം 24, 866 സെന്റ്) വസ് തു വില് പ ന 
നടത്തുവാനും വില്പന തുക ഉപയോഗിച്ച് വഖഫിനുവേണ്ടി 
ടി . റീ . സർവെ യിൽപെട്ട സ്ഥലത്ത് വഖ ഫിന് വരു മാനം 
ലഭിക്കുന്നതിനായി ഒരു അപ്പാർട്ടുമെന്റ് കെട്ടിടം നിർമ്മിക്കുന്ന 
തിനുവേണ്ടി ബോർഡിന്റെ അനുമതിക്കായി വഖഫ്മുത്തവല്ലി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

മേൽവസ്ത വില്പന നടത്തുന്നതിന്റെ കാര്യത്തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ അഭിപ്രായമോ 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തിയ 
തീയതി മുതൽ 15 ദിവസത്തിനകം ജൂനിയർ സൂപ്രണ്ട്, കേരള 
സ്റ്റേറ്റ് വഖഫ് ബോർഡ്, ഡിവിഷണൽ ഓഫീസ്, ഏറോത്ത് 
സെന്റർ, ബാങ്ക് റോഡ്, കോഴിക്കോട്- 1 എന്ന വിലാസത്തിൽ 
രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിയ്ക്ക് 
ശേഷം ലഭിക്കുന്ന അഭിപ്രായമോ ആക്ഷേപമോ യാതൊരു 
കാര ണ വ ശാലും സ്വീകരി ക്കു ന്നതല്ല എന്നുള്ള വിവരം 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


വസ്ത വിൽപ്പന വിജ്ഞാപനം 


നമ്പർ എ2-2676 / സി.ആർ. 


2013 ജൂ 


ലൈ 29. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 2676 | ആർ. എ . 
നമ്പരായി രജിസ്റ്റർ ചെയ്ത പാലക്കാട് ജില്ല , പാലക്കാട് 
താലൂക്ക്, ആമയൂർ ഹിദാ യ ത്തുൽ അനാം മദ സ യ്ക്ക് 
അവകാശപ്പെട്ട താഴെപ്പറയുന്ന വസ്തുക്കൾ വിൽപ്പന നടത്തു 
ന്ന തിനും, ടി തുക ഉപ യോ ഗിച്ച് വഖഫ് സ്ഥലത്ത് 
ആധു നിക സൗക ര്യ ത്തോടുകൂടി കല്യാണ മണ്ഡപം 
നിർമ്മിക്കുന്നതിന് അനുമതിക്കുമായി അധികൃതർ അപേക്ഷ 
സമർപ്പിച്ചിട്ടുണ്ട്. 


വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഡിവിഷണൽ ഓഫീസ്, 
ഏറോത്ത് സെന്റർ, 
ബാങ്ക് റോഡ്, 
കോഴിക്കോട്- 673 001. 


നമ്പർ ആധാര എസ്. ആർ. ഒ . അംശം, വിസ്തീർണ്ണം 
- നമ്പർ 

ദേശം സ . ന് . 


( ഒപ്പ്) 
സീനിയർ സൂപ്രണ്ട്. 


- 1 


2028/ 94 


2 


| 1016 / 88 


വിളയൂർ ആമയൂർ, 297 / 2 1 ഏക 

- 19 സെന്റ് 
വിളയൂർ ആമയൂർ, 299/ 2 1 ഏക 

50 സെന്റ് 
പട്ടാമ്പി 

നേതിരിമംഗലം, 3.40 
143 / 6 

ആർസ് 


3 


116 / 91 


